Regn . No . KERBIL /2012 / 45073 

dated 5 - 9 - 2012 with RNI 


Government of Kerala 
കേരള സർക്കാർ 

2012 


Reg . No. 02 ). MMO 
KL /TV (N )/634 / 2012 - 14 


GOVERN 


09 


qoo . 


99m3 
WMENT OF 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


30th October 2012 
2012 66 csomó 30 


Vol. I 


THIRUVANANTHAPURAM , TUESDAY 


No. 1 21 


beijo 1 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


8th Karthika 1934 
1934 A bolo 8 


PART III 


Stores Purchase 


Health Services Department 

TENDER INTIMATION 
No. AB4 -67441/2012/DHS. 

5th October 2012 . 
Tender procedures for the supply of Dietary and Non 
Dietary articles for the various Hospitals/Medical Institu 
tions under the Health Services Department for the finan 
cial year 2013 -14 was initiated . Time schedule applicable to 
all institutions are mentioned below . 


Sale of tender forms— From 29 - 11- 2012 to 31 - 12 - 2012 . 

Last date and time for the receipt of tender - 1 -1 -2013 , 
3 p . m . 

Separate tender notice will be issued by the head of 
institutions and the tender should be submitted to them as 
specified in the notice. Further details can be had from 
the office of the respective hospitals during the office 
time. 


This is not a tender notice and is published on public 
interest for wide publicity . 


ടെമൊറ്റലൈസർ - 


225 X 500 എം . എൽ. 
- 225 X 20 ലിറ്റർ 


സെൽ പാക്ക് 


450 റോൾ 


- കേരള സർക്കാർ ആരോഗ്യ വകുപ്പിന്റെ കീഴിലുള്ള 
ആശുപത്രികളിലേക്കും പൊതുജന ആരോഗ്യ കേന്ദ്രങ്ങളി 
ലേക്കും 2013 - 14 - ലേക്ക് ഭക്ഷ്യ - ഭ ക്ഷ്യേതര സാധ ന ങ്ങൾ 
വിത രണം നട ത്തു ന്ന തിന് ദർ ഘാ സു കൾ ക്ഷണിച്ചു 
കൊണ്ടുള്ള നട പടികമ ങ്ങ ൾ ആരം ഭി ച്ചി രി ക്കു ന്നു . 
ആയതിനുള്ള സമയക്രമം താഴെ കൊടുക്കുന്നു. 

- ദർഘാസ് ഫോറങ്ങൾ ലഭിക്കുന്ന തീയതി 29 - 11- 2012 
മുതൽ 31 -12 - 2012 വരെ. 


തെർമൽ പേപ്പർ 
സെൽ ക്ലീൻ 


- 


9 x 50 എം . 


എൽ, 


-- ദർഘാസുകൾ സമർപ്പിക്കേണ്ട അവസാന തീയതിയും 
സമയവും - 1- 1- 2013, 3 മണി. 


ഇതുസംബന്ധിച്ച് പ്രത്യേക ദർഘാസ് നോട്ടീസുകൾ 
അതാത് സ്ഥാപന മേധാവികൾ തന്നെ പ്രസിദ്ധപ്പെടുത്തു 
ന്നതാണ്. നോട്ടീസിൽ പറഞ്ഞിട്ടുള്ള തീയതിക്കുള്ളിൽതന്നെ 
അതാത് സ്ഥാപനങ്ങളിൽ ദർഘാസുകൾ സമർപ്പിക്കേണ്ടതാണ്. 
കൂടുതൽ വിവരങ്ങൾ അതാത് സ്ഥാപനങ്ങളിൽ നിന്നും 
ആഫീസ് സമയത്ത് ലഭിക്കുന്നതാണ്. ഈ അറിയിപ്പ് ഒരു 
ദർഘാസ് പരസ്യമല്ല. പൊതു താല്പര്യം മുൻനിർത്തി 
വിപുലമായ പ്രചരണം ലഭിക്കുന്നതിനുള്ള അറിയിപ്പ് മാത്രമാണ്. 


ടെണ്ടർ അയ യ്ക്കുന്ന കവ റി നു മു ക ളിൽ നമ്പർ 
എസ്.2/ 8898/ 2012 എന്ന് കാണിച്ചിരിക്കണം. 

ടെണ്ടറിന്റെ വില നികുതിയടക്കം - 2,475. 

ടെണ്ടർ ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും 17- 11-2012, 3 മണി. 

- ടെണ്ടർ ഫോറം കിട്ടേണ്ട അ വ സാന തീയതിയും 
സമയവും 19 - 11-2012 , 5 മണി. 

ടെണ്ടർ പൊളിക്കുന്ന തീയതിയും സമയവും - 20 - 11- 2012 , 
12 മണി. 


ടെണ്ടറിൽ പറയുന്ന നിരക്കുകൾ പ്രാബല്യത്തിലിരിക്കേണ്ട 
തീയതി 31- 12 - 2012 . 


Directorate of Health Services , 
Thiruvananthapuram . 


- (Sd.) 
Director of 
Health Services. 


ടെണ്ടർ ഫോറം കിട്ടുന്നതും പൂരിപ്പിച്ച് അയക്കേണ്ട 
-- തു മായ മേൽവിലാസം - സൂപ്രണ്ട്, മെഡിക്കൽ കോളേജ് 
ആശുപ്രതി, കോഴിക്കോട്. 


- Medical College Hospital, 

Kozhikode . 


( Sd.) 
Superintendent. 


TENDER NOTICE 
No. S2 /8898/ 2012/ HDS. 

28th September 2012. 
Sealed tenders in the prescribed forms are invited for 
the supply of the following items to Medical College Hos 
pital, Kozhikode. 
Strometolyser 

225 X 500 ml. 
Cell Pack - 225 x 20 ltr. 
Thermal paper 

450 roll 
Cell clean - 9 X 509 ml. 


Superscription tender number should be specifically 
noted S2/8898 /2012 /HDS. 
| Price of tender ( Including S . T.) - " 2 ,475. 

Date and time of close of sale of tender forms — 
17- 11 - 2012 , 3 p. m . 

Date and time for receipt of tender - 19 -11-2012 , 
5 p . m . 

- Date and time for opening of tender - 20 - 11- 2012, 
12 Noon . 

Date up to which rates are to be firm — 31- 12- 2012. 

Address of Officer from whom tender forms are to be 
obtained and whom tenders are to be sent — The Superin 
tendent, Medical College Hospital, Calicut- 8 . 


കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് 
താഴെ പറയുന്നവ വിത രണം ചെയ്യു ന്ന തിന് നിശ്ചിത 
ഫോറ ത്തിൽ സീൽ ചെയ്ത ടെണ്ട റു കൾ ക്ഷണിച്ചു 
കൊള്ളുന്നു . 


